( C ) 


Regn . No. KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2015 


Reg. No. KL / TV ( N )/634/ 2015 - 17 


COVERN 


a : 


കർജ 


രള സർക് 


ZNMENT OF 


F KERALA 


tl cf Kk dov 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 4 S 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2015 ജനുവരി 20 
20th January 2015 

1190 മകരം 6 
6th Makaram 1190 
1936 പൌഷം 30 
30th Pousha 1936 


Vol. IV 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Irrigation Department 


ക്വട്ടേഷൻ/ ലേല പരസ്യം 


നമ്പർ എ1- 2002/ 03 / എം . പി. 


2014 ഡിസംബർ 16. 


ജല വി ഭവ വകു പ്പിൽ മല പ്പുറം ഇറി ഗേ ഷൻ ഡിവി ഷനിൽ തിരൂർ ഇറി ഗേ ഷൻ സബ് ഡിവി ഷ ന്റെ യും 
പരപ്പനങ്ങാടി ഇറിഗേഷൻ സബ്ഡിവിഷന്റെയും കീഴിൽ വരുന്ന പുഴകളുടെയും കനാലുകളുടെയും തീരത്തും മറ്റുമുള്ള 
ഡിപ്പാർട്ടു മെന്റ് വക സ്ഥലത്ത് നിൽക്കുന്ന ഇതോടൊപ്പം ഉള്ളടക്കം ചെയ്തിട്ടുള്ള പട്ടിക ക ളിലെ ഫലവൃക്ഷ ങ്ങളുടെ 
( തെങ്ങുകളടക്കം) മേലാദായം 1-1- 2015 മുതൽ 31-12 - 2015 വരെയുള്ള ഒരു കൊല്ലത്തേക്ക് അനുഭവിക്കുന്നതിനുവേണ്ടി നിർദ്ദിഷ്ട 
ഫോറത്തിൽ ക്വട്ടേഷനുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . പട്ടിക - 1, പട്ടിക - 2 എന്നിവ സംബന്ധിച്ച ക്വട്ടേഷൻ ഫോറങ്ങൾ 15 - 1- 2015 

കു ന്നേരം 4 മണിവരെ യഥാ ക്രമം തിരൂർ ഇറി ഗേ ഷൻ സബ് ഡി വി ഷൻ ഓഫീസിൽ നിന്നും പര പ്പ ന ങ്ങാടി 
ഇറിഗേഷൻ സബ്ഡിവിഷൻ ഓഫീസിൽ നിന്നും പ്രവർത്തി ദിവസങ്ങളിൽ ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച ക്വട്ടേഷനുകൾ 
ക്വട്ടേഷൻ ഫോറം ലഭിച്ച ഓഫീസിൽ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ക്വട്ടേഷൻ പട്ടിക -1 പ്രകാരമുള്ളവ 22 - 1- 2015 വൈകുന്നേരം 
4 മണിവരെയും പട്ടിക - 2 പ്രകാരമുള്ളവ 23 - 1- 2015 വൈകുന്നേരം 4 മണിവരെയും സ്വീകരിക്കുന്നതാണ്. ക്വട്ടേഷനുകൾ 
സമർപ്പിക്കുന്ന കവറുകളുടെ പുറത്ത് ലോട്ട് നമ്പർ എഴുതിയിരിക്കണം. 


ക്വട്ടേ ഷ നൊപ്പം 1,000 (ആയിരം രൂപ മാത്രം) നിര ത ദ വ്യം നൽകേ ണ്ട താ ണ്. നിര ത ദ വ്യം ഏതെങ്കിലും 
ദേശ സാൽകൃ ത ബാ ങ്കിൽ നിന്നും മലപ്പുറം ഇറി ഗേ ഷൻ ഡിവി ഷൻ എക് സി ക ട്ടീവ് എഞ്ചി നീ യറുടെ പേരിൽ 
അധികാരപ്പെടുത്തിയതായിരിക്കണം. നിരതദ്രവ്യമില്ലാത്ത ക്വട്ടേഷനുകൾ സാധുവായി സ്വീകരിക്കുന്നതല്ല . ക്വട്ടേഷൻ നൽകിയവർ 
അ താത് ദിവസത്തെ ലേല സ്ഥ ലത്ത് നിശ്ചിത സമയത്ത്തന്നെ എത്തേ ണ്ട തും ക്വട്ടേ ഷൻ താൽക്കാ ലി ക മായി 
സ്വീകരിച്ചാൽ ക്വട്ടേഷൻ തുകയും ആകെ തുകയുടെ 5 % സെക്യൂരിറ്റി ഡെപ്പോസിറ്റും അപ്പോൾ തന്നെ അടയ്ക്കേണ്ടതുമാണ്. 
ക്വട്ടേഷനുകൾ അതാത് ദിവസത്തിലുള്ള ലേലവുമായി താരതമ്യപ്പെടുത്തി മാത്രമേ സ്ഥിരീകരിക്കുകയുള്ളൂ. ക്വട്ടേഷൻ/ ലേലത്തിൽ 
പങ്കെടുക്കുവാൻ ഉദ്ദേശിക്കുന്നവർ അവരുടെ സ്ഥിരമായ മേൽവിലാസവും കയ്യൊപ്പും സാക്ഷ്യപ്പെടുത്തിയ ഒരു സർട്ടിഫിക്കറ്റ് 
ബന്ധപ്പെട്ട വില്ലേജാഫീസറിൽ നിന്നും വാങ്ങി സമർപ്പിക്കുകയോ അല്ലെങ്കിൽ വ്യക്തിയുടെ പൂർണ്ണമായ തിരിച്ചറിയലിന് 
Gaz . No. 3/2015/DTP ( Irrigation). 

- 321 


20th JAN . 2015] 


IRRIGATION DEPARTMENT 


20 


കഴിയുന്നതും ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് നൽകിയതോ ആയ രേഖകൾ ( ഡവിംഗ് ലൈസൻസ്,പാസ്പോർട്ട്, വോട്ടർ 
ഐഡൻറിറ്റി കാർഡ്, ആധാർ കാർഡ് തുടങ്ങിയ രേഖകളിൽ ഏതെങ്കിലും) നിരതദ്രവ്യം കെട്ടിവയ്ക്കുന്നതിന് മുമ്പായി ക്വട്ടേഷൻ/ 
ലേലം നടത്തുന്ന ഉദ്യോഗസ്ഥൻമുമ്പാകെ ഹാജരാക്കേണ്ടതാണ്. ഇത്തരം രേഖകൾ ഹാജരാക്കാത്തവരെ യാതൊരു 
കാര ണ വശാലും ക്വട്ടേ ഷൻ/ ലേല ത്തിൽ പങ്കെടു ക്കു വാൻ അനു വ ദി ക്കു ന്ന ത ല്ല . പരസ്യ ലേലം 28 - 1 - 2015 -ാം തീയതി 
പട്ടിക 1- ൽ ഉള്ളതിന്റെയും 29 -1- 2015 -ാം തീയതി പട്ടിക 2- ൽ ഉള്ളതിന്റെയും യഥാക്രമം തിരൂർ ഇറിഗേഷൻ സബ്ഡിവിഷൻ 
ഓഫീസിൽ വെച്ചും പരപ്പനങ്ങാടി ഇറിഗേഷൻ സബ്ഡിവിഷൻ ഓഫീസിൽവെച്ചും മലപ്പുറം ഇറിഗേഷൻ ഡിവിഷൻ 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടു ത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥരോ നട ത്തു ന്ന താ ണ്. ലേലത്തിൽ 
പങ്കെ ടു ക്കു വാ ൻ ആഗ്രഹിക്കുന്ന ആൾ ലേലം തുട ങ്ങു ന്നതിന് അ ര മ ണി ക്കൂർ മുമ്പായി ഓരോ ലോട്ടിനും 
S 1, 000 (ആയിരം രൂപ മാത്രം) നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതാണ്. 

- ലേല സംഖ്യ പര മാ വധി വിളിച്ചു ക ഴി ഞ്ഞാൽ തൽ സ മ യം ക്വട്ടേ ഷ ന ക ൾ തുറക്കു ന്നതും ലേല ത്തിലോ 
ക്വട്ടേഷനിലോ കൂടുതൽ തുക എന്ന് പരിശോധിച്ച് കൂടുതലുള്ള തുകയ്ക്ക് മേലനുഭവങ്ങൾ എടുക്കുവാനുള്ള അവകാശം 
താൽക്കാലികമായി ഉറപ്പിക്കുന്നതുമാണ്. ക്വട്ടേഷൻ/ ലേലം കൊണ്ടയാൾ മുഴുവൻ ക്വട്ടേഷൻ/ ലേല തുകയും ആകെ തുകയുടെ 5 % 
സെക്യൂരിറ്റി ഡെപ്പോസിറ്റും അപ്പോൾത്തന്നെ അടയ്ക്കേണ്ടതുമാണ്. ക്വട്ടേഷൻ/ ലേലം കൊണ്ടയാൾ ലേലം ഉറപ്പിച്ച വിവരം 
അറിഞ്ഞ ഉടൻതന്നെ ലീസ് എഗ്രിമെന്റ്വെക്കേണ്ടതാണ്. ലീസ് എഗ്രിമെന്റ് വെയ്ക്കുന്നതിനുമുമ്പായി ഫലവൃക്ഷങ്ങളിലെ 
മേലാദായം അനുഭവിക്കാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല . ക്വട്ടേഷൻ/ ലേലം കൊണ്ടയാൾ തനിക്ക് അവകാശം ലഭിച്ച നിശ്ചിത 
പരിധിയിൽ വരുന്ന ലോട്ടുകളിലെ ഫലവൃക്ഷങ്ങൾക്ക് ( തെങ്ങുകൾ, കവു ആ കൾ മുതലായവ) അതാത് കാലങ്ങളിൽ 
തക്കസമയത്ത് പച്ചിലവളം, രാസവളം മുതലായവ വകുപ്പ് മേലധികാരികളുടെ മേൽനോട്ടത്തിൽ ചെയ്യേണ്ടതാണ്. ഇതിൽ വീഴ്ച 
വരുത്തുന്നപക്ഷം തുല്യമായ സംഖ്യ സെക്യൂരിറ്റി ഡെപ്പോസിറ്റിൽനിന്നും വസൂലാക്കുന്നതാണ്. മുൻകാലങ്ങളിൽ നടത്തിയ 
ലേലങ്ങളിൽ ലേല നിബന്ധനകൾ പാലിക്കാതിരുന്ന ലേലം കൊണ്ട യാളുകൾക്ക് യാതൊരു കാരണവശാലും ലേലത്തിൽ 
പങ്കെടുക്കുന്നതിനുള്ള അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ലേലം വിളിച്ചെടുക്കാത്തവരുടെ നിരതദ്രവ്യം അതാത് ദിവസത്തെ ലേലം 
മുഴുവനായി തീർന്ന ഉടൻ മടക്കികൊടുക്കുന്നതാണ്. നിശ്ചിത ദിവസം മുഴുവൻ ലേലവും തീർന്നില്ലെങ്കിൽ അടുത്തദിവസം രാവിലെ 
10 മണിക്ക് ലേലം തുടരുന്നതാണ്. ജലസേചന വകുപ്പിലെ നിലവിലുള്ള മറ്റ് എല്ലാ നിബന്ധനകളും ഈ ലേലങ്ങൾക്കും 
ബാധകമായിരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ തിരൂർ, പരപ്പനങ്ങാടി ഇറിഗേഷൻ സബ്ഡിവിഷനുകളിലെ അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരുടെ ഓഫീസുകളിൽ നിന്നും പ്രവർത്തി ദിവസങ്ങളിൽ പ്രവർത്തി സമയത്ത് അന്വേഷിച്ച് 
അറിയാവുന്നതാണ്. 


പട്ടിക - 1 


തിരൂർ ഇറിഗേഷൻ സബ് ഡിവിഷന്റെ പരിധിയിൽ വരുന്ന ലോട്ടു കളുടെയും അതിലുള്ള തെങ്ങു ക ളു ടെയും 
വിവരങ്ങൾ: 


ലേല സ്ഥലം- ഇറിഗേഷൻ സബ് ഡിവിഷൻ, തിരൂർ. 
ലേല തീയതിയും സമയവും- 28 - 1-2015 രാവിലെ 11 മണി. 


കമ 
നമ്പർ 


ലോട്ട് 
നമ്പർ 


തെങ്ങുകളുടെ 
എണ്ണം 


ലോട്ടുകൾ സ്ഥിതിചെയ്യുന്ന സ്ഥലം 


(2 ) 


(3 ) 


53 


ടി. കെ . കനാൽ കെ . എം . 8 മുതൽ 18 വരെയുള്ള 
തിരൂർ പൊന്നാനി പുഴയുടെ കരകൾ, കിഴക്ക് കര 


54 


കിഴക്ക് കര 


വ 


കിഴക്ക് കര 


58 


പടിഞ്ഞാറ് കര 


59 


പടിഞ്ഞാറ് കര 


53 


പടിഞ്ഞാറ് കര 


50 


കിഴക്ക് കര 


54 


കിഴക്ക് കര 


49 


കിഴക്ക് കര 


69 


പടിഞ്ഞാറ് കര 


68 


പടിഞ്ഞാറ് കര 


322 


20th JAN . 2015] 


IRRIGATION DEPARTMENT 


_ 


_ _ 


(1) 


( 2) 


( 4 ) 


ടി. കെ . കനാൽ കെ . എം . 8 മുതൽ 18 വരെയുള്ള 
തിരൂർ പൊന്നാനി പുഴയുടെ കരകൾ, കിഴക്ക് കര 

കിഴക്ക് കര 
പടിഞ്ഞാറ് കര 
പടിഞ്ഞാറ് കര 


കിഴക്ക് കര 


കിഴക്ക് കര 


പടിഞ്ഞാറ് കര 
പടിഞ്ഞാറ് കര 
കിഴക്ക് കര 


ലോട്ടുകളുടെഎണ്ണം - 20. 


പട്ടിക - 2 


പരപ്പനങ്ങാടി ഇറിഗേഷൻ സബ് ഡിവിഷന്റെ പരിധിയിൽ വരുന്ന ലോട്ടുകളുടെയും തെങ്ങുകൾ അടക്ക മുള്ള 
ഫലവൃക്ഷങ്ങളുടെയും വിവരങ്ങൾ : 

ലേല സ്ഥലം- - ഇറിഗേഷൻ സബ് ഡിവിഷൻ, പരപ്പനങ്ങാടി. 
ലേല തീയതിയും സമയവും 29- 1-2015 രാവിലെ 11 മണി. 


കമ 
നമ്പർ 


ലോട്ട് 
നമ്പർ 


ഫലവൃക്ഷങ്ങളുടെ 

- തരം 


എണ്ണം 


ലോട്ടുകൾ സ്ഥിതിചെയ്യുന്ന സ്ഥലം 


(1) 


( 5 ) 


തെങ്ങ് 


ഉള്ളണം, കൊടിഞ്ഞി 


തെങ്ങ് 


ഉള്ളണം 


തെങ്ങ് 


ഉള്ളണം 


തെങ്ങ് 


കൊടിഞ്ഞി 


തെങ്ങ് 


കൊടിഞ്ഞി 


തെങ്ങ് 


കൊടിഞ്ഞി 


തെങ്ങ് 


തൃക്കുളം 


പുളി 


തൃക്കുളം 


പ്ലാവ് 


തൃക്കുളം 


മാവ് 


തൃക്കുളം 


മാവ് 


ഉള്ളണം, കൊടിഞ്ഞി 


കവുങ്ങ് 


ഉള്ളണം, കൊടിഞ്ഞി 


മുളംകൂട്ടം 


ഉള്ളണം, കൊടിഞ്ഞി 


പ്ലാവ് 


ഉള്ളണം, കൊടിഞ്ഞി 


പുളി 


ഉള്ളണം, കൊടിഞ്ഞി 


തെങ്ങ് 


തെങ്ങ് 


പൂരപ്പുഴയുടെ ലോക്കിന്റെ ഇടതുവശം പുഴയോട് ചേർന്ന ഭാഗം 
പൂരപ്പുഴയുടെ ലോക്കിന്റെ വലതുവശം പുഴയോട് ചേർന്ന ഭാഗം 
പൂരപ്പുഴയുടെ ലോക്കിന്റെ തെക്ക് ഭാഗം കനാലിന് കിഴക്ക് ഭാഗം 


തെങ്ങ് 


323 


20th JAN . 2015] 


IRRIGATION DEPARTMENT 


( 1) 


(2 ) 


( 3) 


( 4) 


തെങ്ങ് 


തെങ്ങ് 


തെങ്ങ് 


തെങ്ങ് 


തെങ്ങ് 


പൂരപ്പുഴ ലോക്ക് മുതൽ തെക്ക് അങ്ങാടി പാലംവരെ പടിഞ്ഞാറ് കര 
കനാലിന് കിഴക്ക് ഭാഗം 
കനാലിന് കിഴക്ക് കര 
അങ്ങാടിപ്പാലത്തിന് വടക്ക് ഭാഗം കനാലിന് കിഴക്ക് കര 
അങ്ങാടിപ്പാലത്തിന് കിഴക്ക് ഭാഗം 
അങ്ങാടിപ്പാലത്തിന് തെക്ക് ഭാഗം കനാലിന് കിഴക്ക് കര 
കനാലിന് കിഴക്ക് ഭാഗം അഞ്ചാം നാഴികക്കല്ലിന് വടക്ക്ഭാഗം 

ചീരാൻ കടപ്പുറം 
കനാലിന് പടിഞ്ഞാറ് ഭാഗം അഞ്ചാം നാഴികക്കല്ലിന് വടക്ക്ഭാഗം 

ചീരാൻ കടപ്പുറം 
അങ്ങാടിപ്പാലത്തിന് തെക്ക് ഭാഗം കനാലിന്റെ പടിഞ്ഞാറ് കര 


തെങ്ങ് 


തെങ്ങ് 


തെങ്ങ് 


തെങ്ങ് 


തെങ്ങ് 


തൃക്കുളം 


മാവ് 


തൃക്കുളം 


പ്ലാവ് 


തൃക്കുളം 
തൃക്കുളം 


കവുങ്ങ് 


മുളംകൂട്ടം 


തൃക്കുളം 


ലോട്ടുകളുടെ എണ്ണം - 21. 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയം, 
ഇറിഗേഷൻ ഡിവിഷൻ, മലപ്പുറം. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


324 


